Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV (N )/ 634/2018- 20 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERNN 


Sരള 
സ 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 ഒക്ടോബർ 9 
9th October 2018 

1194 കന്നി 23 
23rd Kanni 1194 
1940 ആശ്വിനം 17 
17th Aswina 1940 


Vol. VII | 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Ground Water Department 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ലു . കെ ./ 1925/ എ / 2018 . 

- 2018 സെപ്റ്റംബർ 19. 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ്, കാസർഗോഡ് ജില്ലാ ആഫീസർ താഴെ പറയുന്ന പവ്യ ത്തികൾക്ക് 
പരിചയ സമ്പന്നരായ കരാറുകാരിൽനിന്നും പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് നമ്പരും 

നിരത ദർഘാസ് 

ജോലി ചെയ്ത 
കമ 
ജോലിയുടെ വിവരവും 

ദ്രവ്യം ഫോറത്തിന്റെ വില തീർക്കേണ്ട കാലാവധി 
നമ്പർ 

അടങ്കൽ തുകയും 


- ( 1) 


- ( 2 ) 


( 5 ) 


9,150 


800 + 


G. S . T 12 % 


2019 ജനുവരി 31- ന് മുൻപ് 


14/ 2018 - 19 ഭൂജലാധിഷ്ഠിത കുടിവെള്ളപദ്ധതി - 

വോർക്കാടി ഗ്രാമ പഞ്ചായത്തിലെ മൊറത്തണ് 
ലക്ഷം വീട് കോളനിയിൽ മിനി കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കൽ - 3,65,000. 


6 ,400 


600 + 


G. S . T 12 % 


15/ 2018 - 19 - ഭൂജലാധിഷ്ഠിത കുടിവെള്ളപദ്ധതി - 
മുളിയാർ ഗ്രാമ പഞ്ചായത്തിലെ അമ്മങ്കോട് 
പട്ടികജാതി കോളനിയിൽ മിനി കുടിവെള്ള 
പദ്ധതി നടപ്പിലാക്കൽ - 2,56 ,000 . 


Gaz . No . 40 /2018 /DTP (Ground Water ). 


313 


KERALA GAZETTE 


[ PART III 


( 2 ) 


| ( 3) 


3 


2,700 


500 + G. S . T 12 % 


2018 നവംബർ 30 - ന് മുൻപ് 


4 , 750 


500 + 


G. S. T 12 % 


16 / 2018 - 19 - എം . എൽ. എ .- എസ്. ഡി . എഫ്. - 
പള്ളിക്കര ഗ്രാമ പഞ്ചായത്തിലെ ആലക്കോട് 
ഇ . എം . എസ്. ഗ്രന്ഥാലയത്തിന് സമീപം കുഴൽ 
കിണർ നിർമ്മിച്ച് കൈപ്പമ്പ് സ്ഥാപിക്കൽ - 1, 08,000 
17 /2018 -19 - എം .എൽ. എ . - എസ്. ഡി. എഫ്. 
മഞ്ചേശ്വരം ഗ്രാമ പഞ്ചായത്തിലെ മരിയാശ്രമം 
എ . യു . പി. സ്കൂളിന് സമീപം കുഴൽ കിണർ 
നിർമ്മിച്ച് പമ്പ് സ്ഥാപിക്കൽ- 1,90 ,000 
18 / 2018- 19 - എം . എൽ. എ . - എസ്. ഡി . എഫ് . -- 
വോർക്കാടി ഗ്രാമ പഞ്ചായത്തിലെ പാവൂർ 
കോടി പ്രദേശത്ത് കുഴൽ കിണർ നിർമ്മിച്ച് 
കൈപ്പമ്പ് സ്ഥാപിക്കൽ- 1,12,750 


2,850 


500 + 


G. S . T 12 % 


9 ,300 


800 + 


G. S . T 12 % 


19/ 2018 - 19 - ബദിയടുക്ക ഗ്രാമ പഞ്ചായത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണവും 
ഒരു സ്ഥലത്ത് കുഴൽ കിണറിന് ആഴം കൂട്ടലും - 
- 3, 70 , 717 


9 ,800 


800 + 


G. S . T 12 % 


20 / 2018 - 19 - ബദിയടുക്ക ഗ്രാമ പഞ്ചായത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണവും 
ഒരു സ്ഥലത്ത്കുഴൽ കിണറിന് ആഴം കൂട്ടലും - 
- 3 , 91, 117 


8 ,650 


700 + 


G. S . T 12 % 


21/ 2018 - 19 - ബദിയടുക്ക ഗ്രാമ പഞ്ചായത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണം - 
- 3,44, 450 


8 ,900 


800 + G. S. T 12 % 


22 / 2018 - 19 - ചെങ്കള ഗ്രാമ പഞ്ചായത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണം - 
- 3 ,54, 050 


8 ,600 


700 + 


G. S . T 12 % 


23 / 2 018 - 19 - ചെങ്കള ഗ്രാമ പഞ്ചാ യ ത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണം - 
- 3 ,42 ,800 


11 


8 , 450 


700 + G. S. T 12 % 


24 / 2018 - 19 - ചെങ്കള ഗ്രാമ പഞ്ചായത്തിലെ 
4 സ്ഥലങ്ങളിൽ കുഴൽ കിണർ നിർമ്മാണം 
- 3 , 37 ,850 


10 , 100 


- 900 + G. S. T 12 % 


2018 ഡിസംബർ 30 - ന് മുൻപ് 


25 / 2018 - 19 - ചെമ്മനാട് ഗ്രാമ പഞ്ചായത്തിലെ 
4 അങ്കണവാടികളിൽ കുടിവെള്ള സൗകര്യം 
ഒരുക്കൽ - 4, 02 ,300 


13 


11,750 


1, 000 + 


G. S . T 12 % 


26 / 2017 - 18 - ചെമ്മനാട് ഗ്രാമ പഞ്ചായത്തിലെ 
3 അങ്കണവാടികളിൽ കുടിവെള്ള സൗകര്യം 
ഒരുക്കൽ- 4,70,000 
27 / 2017 - 19- ചെമ്മനാട് ഗ്രാമ പഞ്ചായത്തിലെ 
4 അങ്കണവാടികളിൽ കുടിവെള്ള സൗകര്യം 
ഒരുക്കൽ - 4, 97, 300 


14 


12 , 450 


1, 000 + G. S . T 12 % 


15 


10 , 000 


800 + 


G. S . T 12 % 


28 / 2017 - 20 - കാസർഗോഡ് നഗരസഭയിലെ 2 
സ്ഥലങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ - 
- 4 , 00 ,000 


16 


7 , 500 


600 + 


G. S . T 12 % 


| 29 / 2017 - 21 - കാസർഗോഡ് നഗരസഭയിലെ 2 
സ്ഥലങ്ങളിൽ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കൽ - 
- 3 , 00, 000 


314 


9th Oct. 2018] 


GROUND WATER DEPARTMENT 


ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന തീയതിയും സമയവും 3- 10 -2018 , 10 മണിമുതൽ. 
ദർഘാസുകൾ വിൽക്കുന്ന തീയതിയും സമയവും 10 -10 -2018 , 3 മണിവരെ. 
ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 11 - 10 - 2018 , 4 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 12 - 10 - 2018, 3 മണിമുതൽ. 


- മറ്റ് വ്യവസ്ഥകൾ 


1. പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല വകുപ്പ്, വിദ്യാനഗർ, കാസർഗോഡ് എന്ന മേൽവിലാസത്തിൽ 

മുകളിൽ സൂചിപ്പിച്ച സമയത്തിനുമുമ്പ് ലഭിക്കേണ്ടതാണ്. 
2. പവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ പവൃത്തി സമ യ ങ്ങ ളിൽ വിദ്യാ ന ഗറിലുള്ള ഓഫീസിൽ 
നിന്നും അറിയാവുന്നതാണ്. 


3. സർക്കാർ ടെണ്ടറുകളെ സംബന്ധിക്കുന്ന എല്ലാ നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4. ടെണ്ടർ റദ്ദാ ക്കു ന്ന തുൾപ്പെ ടെയുള്ള തീരു മാ ന ങ്ങ ൾ എടുക്കു ന്ന തിനുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


5. ദർഘാസ് തുറക്കുന്ന ദിവസം ഒഴിവ് ദിവസമാകുകയാണെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽപ്പറഞ്ഞ അതേ 
സമയത്തുതന്നെ ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ഓഫീസ്, 
വിദ്യാനഗർ, കാസർഗോഡ്. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


315 


